C ) 


Governmentof Kerala 
കേരള സർക്കാർ 

2008 


Reg . No. രജി. നമ്പർ 
KL /TV ( N )/ 12/ 2006 -2008 


GOVERN 


രം : 
MENT OF 


OF KERAL 


4 जपतर 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIII 


THIRUVANANTHAPURAM , TUESDAY 


No . 


വാല്യം 53 


തിരുവനന്തപുരം, ചൊവ്വ 


7th October 2008 
2008 ഒക്ടോബർ 7 
15th Aswina 1930 
1930 ആശ്വിനം 15 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous Notifications 


കൊച്ചി നഗരസഭ 


വിജ്ഞാപനം 


(1994- ലെ കേരള മുനിസിപ്പാലിറ്റീസ് ആക്ട്, സെക്ഷൻ 
232 പ്രകാരം) 
നമ്പർ സി. ഇ .ആർ- 4 ( എ ) / 11640 / 2007. 

2008 ആഗസ്റ്റ് 1. 


കൊച്ചി നഗരസഭയിലെ കെട്ടിടങ്ങളുടെ നികുതി 1994- ലെ 
കേരള മുനിസിപ്പാലിറ്റി ആക്ട് സെക്ഷൻ 231 പ്രകാരം 
1 - 4- 2007 മുതൽ പുതുക്കി നിശ്ചയിക്കുന്നതിന് ഉദ്ദേശിക്കുന്നു . 
നികുതി പുനർനിർണ്ണയം നടത്തുന്നതിനുള്ള 23 - 6 - 2007 - ലെ 
ജി . ഒ .( എം .എസ്. ) 166 / 2007 / ത . സ്വ . ഭ . വ . നമ്പർ സർക്കാർ 
ഉത്തരവിലെ നിർദ്ദേശങ്ങളും കൊച്ചി നഗരസഭയിലെ നികുതി 
പരിഷ്ക്കരണ നടപടികളും നഗരസഭ കൗൺസിൽ 5 - 7 - 2008 - ലെ 
3 -ാം നമ്പർ തീരുമാനപ്രകാരം അംഗീകരിച്ചിട്ടുണ്ട്. 
നികുതിപരിഷ്ക്കരണത്തിന്റെ ആദ്യപടിയായി വാസഗൃഹങ്ങൾക്ക് 
ച . മീറ്ററിന് 12 രൂപ പ്രകാരം നികുതിനിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. 
നഗരസഭയിലെ 71 ഡിവിഷനുകളെയും 3 സോണുകളായി 
തരംതിരിച്ച് റോഡ്സൗകര്യം മാർക്കുചെയ്ത കഡസ്ട്രൽമാപ്പ് 
നഗരസഭ കൗൺസിൽ അംഗീകരിച്ചിട്ടുണ്ട്. ആയതിന്റെ 
വിശദവിവരങ്ങൾ നഗരസഭാ വെബ്സൈറ്റിലും നഗരസഭയുടെ 
വിവിധ മേഖലാ ഓഫീസുകളിലും ലഭ്യമാണ്. 
ഇതു സംബന്ധിച്ച് പൊതു ജനങ്ങൾക്ക് എന്തെങ്കിലും 
ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളുംഉണ്ടെങ്കിൽ ആയത് 30 
ദിവസത്തിനകം നഗരസഭാ ഓഫീസിൽ രേഖാമൂലം 
സമർപ്പിക്കേണ്ടതാണ്. 


നഗരസഭാകാര്യാലയം, 
കൊച്ചി- 11. 


( ഒപ്പ്) 
സെക്രട്ടറി. 


